Reg.No EDTV(Ni 


Government of Kerala 

!! 


KERALA GAZETTE 


O EXTRAORDINARY 
PUBLISHED BY AUTHORITY .. 


Vol. XXIX ] Trivandrum , 


26th November 1984 
Monday, 

[ No. 1010 
5th Agrahayana 1906 (Saka ) 


കേരള സർക്കാർ 


ധനകാര്യ വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ. 43317 |എൻ്ററാ, സി 3/ 84/ ഫിൻ. തിരുവനന്തപുരം, 1984 നവമ്പർ 20. 

1. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ കുണ്ടറ ആസ്ഥാനമാക്കി 
ഈ വിജ്ഞാപനം ഗവൺമെന്റ് ഗസററിൽ - (പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ചു 
ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ പുതിയ ഒരു 
സബഷറി (പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 

2 . കൊററങ്ങര, കുണ്ടറ, കിഴക്കേകല്ലട, മൺറോതുരുത്ത്, പേരയം 
എന്നീ 

പഞ്ചായത്തുകളും പെരിനാടു പഞ്ചായത്തിലെ താഴെ പറയുന്ന 
വാർഡുകളും ഈ സബ്ട്രഷറിയുടെ sinധികാരപരിധിയിൽ വരുന്നതാണ്. 

ഇടവട്ടം ഏ 
ഇടവട്ടം ബി 
കുഴിയം 
നാനാതിരിക്കൽ 
വെളളിമൺ 
); കേരളപുരം - 

ചെറുമൂട് 
3 . കുണ്ടറ സബ്ട്രഷറി തുറന്നു പ്രവർത്തിക്കും തീയതി മുതൽരണ്ടാം 
ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന്പഞ്ചായത്തതിർത്തികളിലെ സർക്കാർ 
പണമിടപാടുകൾ പ്രസ്തുത (ടറിമുഖേന നടക്കുന്നതാണ്. മുപ്രിതങ്ങൾ, 
സ്ററാമ്പുകൾ , കറുപ്പ്, ഗഞ്ചാവ് മുതലായവയും വില്പനക്കുളള ഫാറങ്ങളും 

33 /4848/ V . 


ട്ട 


2 


ഈ (ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ ടഷറി കോഡ് 
ഒന്നാം വാല്യം 157- ഉം 158- ഉം ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടുമെൻറു 
ക്യാഷ് ചെസ്ററും മററു 

വിലപിടിപ്പുളള 

സാധനങ്ങളും 

പുതിയ 
സബ് ട്രഷറിയിൽ സൂക്ഷിക്കുന്നതാണ് ". - മേൽ വിവരിച്ച പദേശാതിർത്തി 
ക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള പണം ബന്ധപ്പെട്ട മേലധി 
കാരികളുടെ പ്രത്യേകാനുമതികൂടാതെ കുണ്ടറ സബ് ട്രഷറിയിൽ നിന്നല്ലാതെ 
മറെറാരു ( ട്രഷറിയിൽനിന്നും നൽകുന്നതല്ല. 

4 . ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ്, ലോക്കൽഫണും 
ഡിപ്പോസിററ്,ജുഡീഷ്യൽ ഡിപ്പോസിററ് മുതലായ അക്കൗണ്ടുകൾ അതാതു 
അഡ്മിനിസ at ററർമാർക്ക് ഇപ്പോൾ ഇടപാടു നടന്നുവരുന്ന ട്രഷറികളുമായി 
തുടർന്നും നടത്താവുന്നതു , അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി ലഭിക്കുന്ന 
മുറക്ക്കുണ്ടറ സബ് ട്രഷറിയിലേയ്ക്കു മാററാവുന്നതുമാണ്. * അതുപോലെ 
തന്നെ വ്യക്തികളുടെയും, സ്ഥാപനങ്ങളുടെയും മറ്റും പേരിലുളള ° (ടഷറി 

സേവിംഗ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ അവരവരുടെ താൽപ്പര്യാനുസരണം 
കുണ്ടറ സബ് ട്രഷറിയിലേയ്ക്ക് നിയമാനുസരണം മാററുന്നതുവരെ ഇപ്പോൾ 
ഇടപാടുകൾ നടന്നുവരുന്ന (ടഷറികൾ മുഖേനതന്നെ തുടർന്നും നടത്താവുന്ന 
താണ്. ഈ ഉപദേശങ്ങളിലെ മണിയാർഡർ ഒഴിച്ചുളള പെൻഷൻ വിതരണവും 
കുണ്ടറ സബ്ട്രഷറിയിലേയ്ക്കു നിയമാനുസരണം മാററുന്നതു വരെ പഴയതു 
പോലെതന്നെതുടരുന്നതാണ്. എന്നാൽ മണിയാർഡ് 

ൻഷൻ കുണ്ടറ 
സബ് ട്രഷറിതുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽതന്നെ ഇവിടേയ്ക്ക 
മാററപ്പെടുന്നതാണ്. 

5 , കുണ്ടറ സബ് ട്രഷറിയുടെ അധികാരപരിധിയിൽപ്പെടാത്ത സ്ഥാപന 
ങ്ങൾക്കും 

ഈ (ട്രഷറിയുമായി ഇടപാട് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനു 
സർക്കാരിൽനിന്നാ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യോഗസ്ഥൻ 
മാരിൽനിന്നാ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ആജ° ഞാനുസരണം, 

കെ . വി . രവീന്ദ്രൻ നായർ, 
ധനകാര്യ വകുപ്പ് കമ്മീഷണർ ആൻറ് സെക്രട്ടറി, 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 


